Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


| Reg . No. KL /TV ( N )/634/ 2012 -14 


.. 
. 
കേരള 
ഫ 
GOVERN 


രള സർക് 
WMENT OF 


കാർ 


KERAL 


- 


tl cf Kk ddv 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ഫെബ്രുവരി 25 
25th February 2014 

- 1189 കുംഭം 13 
13th Kumbham 1189 
1935 ഫാൽഗുനം 6 
6th Phalguna 1935 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


COCHIN DEVASWOM BOARD 


Proceedings of the Cochin Devaswom 


Board 


പനങ്ങാട് കാമോത്ത് ദേവസ്വം ദേവസ്വം സ്കീം 54 ഭേദഗതിക്ക് അംഗീകാരം നൽകുന്ന സംഗതി. 


സൂചന : - 1. കാമോത്ത് ദേവസ്വം സെക്രട്ടറിയുടെ 8 - 8- 2011 - ലെ അപേക്ഷ . 

- 2. ലോ ഓഫീസറുടെ 18 - 8 - 2011- ലെ നോട്ട്. 
3. ബഹു . ബോർഡിന്റെ 18- 9 - 2011 - ലെ 16 -ാം നമ്പർ തീരുമാനം. 


ഉത്തരവ് നമ്പർ ഇ . 3968 / 03, തീയതി 2011 ഒക്ടോബർ 20 . 


പനങ്ങാട് ശ്രീ കാമോത്ത് ദേവസ്വത്തിന്റെ 2011 മേയ് മാസം 8 -ാം തീയതി ടി ദേവസ്വം പ്രസിഡന്റിന്റെ അദ്ധ്യക്ഷതയിൽ 
കൂടിയ പൊതുയോഗത്തിൽ ഐക്യകണ്ന് എടുത്ത തീരുമാനപ്രകാരം നിലവിലുള്ള ദേവസ്വം സ്കീം - 54 ഭേദഗതി വരുത്തിയി 
ട്ടുള്ളതാണെന്നും ആയത് അംഗീകരിക്കുന്നതിനും സൂചന 1 പ്രകാരം അപേക്ഷിച്ചിട്ടുള്ളതാണ്. സൂചന 1 പ്രകാരം പനങ്ങാട് 

ശീ കാ മോത്ത് ദേ വ സ്വ ത്തിന്റെ നില വിലുള്ള ദേവ സ്വം സ് കീം - 54 - ൽ ഭേദ ഗ തി വരു ത്തി യിട്ടുള്ള നട പടി 
സൂചന 2 - ലോ ഓഫീസറുടെ ശുപാർശ പ്രകാരവും ബഹു . ബോർഡിന്റെ സൂചന 3 തീരുമാനപ്രകാരവും അംഗീകരിച്ച് 
ഉത്തരവാകുന്നു. ദേവസ്വം സ്കീം 54 നിലവിലുള്ളതും ഭേദഗതി വരുത്തിയതും താഴെ ചേർക്കുന്നു . 


A 


KERALA GAZETTE 


[PART III 


നിലവിലുള്ളത് 


ഭേദഗതി 


(54) 


യോഗംകൂടു ന്ന തി നുള്ള കോറം അപ്പപ്പോൾ 

യോഗംകൂടു ന്ന തി നുള്ള കോറം അപ്പപ്പോൾ 
നിലവിലുള്ള വോട്ടർമാരുടെ എണ്ണത്തിന്റെ 25 % 

നിലവിലുള്ള വോട്ടർമാരുടെ എണ്ണത്തിന്റെ 10 % 
ആയിരിക്കുന്നതാണ്. തീർച്ച പ്പെടു ത്തിയ ദിവസം ആയിരിക്കുന്നതാ ണ് . തീർച്ച പ്പെടു ത്തിയ ദിവസം 
കോറം തികയാതെ യോഗംകൂടുവാൻ സാദ്ധ്യമല്ലാതെ 

കോറം തികയാതെ യോഗം കൂടുവാൻ സാദ്ധ്യമല്ലാതെ 
വരുന്നതായാൽ പിന്നത്തെ ആഴ്ചയിൽഅതേ സമയത്ത് 

വരുന്നതായാൽ പിന്നത്തെ ആഴ്ചയിൽ അതേ സമയത്ത് 
യോഗം കൂടാവുന്നതും അങ്ങിനെ കൂടുന്ന യോഗത്തിലും 

യോഗം കൂടാവുന്നതും അങ്ങിനെ കൂടുന്ന യോഗത്തിലും 
കോറം തികഞ്ഞില്ലെങ്കിൽ വിവരം ഭരണ സമിതി 

കോറം തികഞ്ഞില്ലെങ്കിൽ വിവരം ഭരണസമിതി 
ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും പ്രസ്തുത 

ബോർഡിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും പ്രസ്തുത 
റിപ്പോർട്ടിന്മേൽ ബോർഡിൽ നിന്നും ചെയ്യുന്ന റിപ്പോർട്ടിന്മേൽ ബോർഡിൽ നിന്നും ചെയ്യുന്ന 
തീരുമാനത്തിന് യോഗതീരുമാനത്തിന്റെ പ്രാബല്യം തീരുമാനത്തിന് യോഗതീരുമാനത്തിന്റെ പ്രാബല്യം 
ഉണ്ടായിരിക്കുന്നതും 

ഉണ്ടായിരിക്കുന്നതും 
ഭേദഗതിചെയ്ത ദേവസ്വം സ്കീം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഭരണസമിതിക്ക് നിർദ്ദേശം നൽകിയും ഉത്തരവാകുന്നു . 


By order, 
- (Sd.) 
Secretary. 


